PART IV 


Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട പറവൂർ സബ് കോടതി മുമ്പാകെ 


S 0 P 14 /2009 


ഹർജിക്കാരൻ 


കൊച്ചി താലൂക്ക്, കുഴുപ്പിള്ളി 
വില്ലേജ്, അയ്യമ്പിള്ളി കരയിൽ 
വാഴപ്പിള്ളി വീട്ടിൽ ഉമ്മച്ചൻ, വി. കെ. 


എതിർകക്ഷി 


: 


- ഇല്ല . 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 


ഹർജിക്കാരന്റെ മകനാണ് മരിച്ച ജോമോൻ വാഴപ്പിള്ളി 
ഉമ്മച്ചൻ. U .A . E.-യിൽ Midgulf Offshore Ship Chartering 
L . L . C . എന്ന സ്ഥാപ ന ത്തിൽ ജോലി ചെ യ്തു വ ര 
ഖത്തർ- ലെ ദോഹ പോർട്ടിന് സമീപം വച്ചുണ്ടായ കപ്പൽ 
ദുരന്തത്തിൽ 30-6-2009- ൽ ടി ജോമോൻ വാഴപ്പിള്ളി ഉമ്മച്ചൻ 
മരണപ്പെട്ടിട്ടുള്ളതാണ്. കപ്പൽ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചതിന് 
ടിയാന് ടി ഷിപ്പിംഗ് കമ്പനിയിൽനിന്നും നഷ്ടപരിഹാരമായി 
23, 48, 005 രൂപ ( $ 50, 000 ) ലഭിക്കുവാൻ അർഹതയുള്ളതാണ്. ടി 
തുക ടി ജോമോന്റെ പിന്തുടർച്ചാവകാശിക്ക് ലഭിക്കുന്നതിനു 
വേണ്ടി കോടതി യിൽനിന്നും സക്സ്ഷൻ സർട്ടിഫിക്കറ്റ് 
കിട്ടുന്നതിന് ബോധിപ്പിച്ചിട്ടുള്ള മേൽനമ്പർ ഹർജി സംഗതി 
27 -1-2010 -ാം തീയതിയിൽ വിചാരണവച്ചിട്ടുള്ളതും ആയതിന് ടി 
ഹർജിയിലെ നടപടികളെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപംഉണ്ടെങ്കിൽ അന്നേദിവസം പകൽ 11 മണിക്ക് ഈ 
കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള 
വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


നോർത്ത് പറവൂർ, 


പി . ആർ. പ്രതാപൻ, 
ഹർജിക്കാരൻഭാഗം അഡ്വക്കേറ്റ്. 


5 - 11 - 2009. 


